അശ്ലീലം 


18). 62൦, 


വ്യഭിചാരം ചെയ്യരുതു എന്നു പണ്ടുള്ളവര്‍ അരുളിച്ചെയ്തതു 
നിങ്ങള്‍ കേട്ടിട്ടുണ്ടല്ലോ; എന്നാല്‍ ഞാന്‍ നിങ്ങളോടു 
പറയുന്നു: ഒരു സ്ത്രീയെ മോഹിപ്പാന്‍ നോക്കുന്നവന്‍ തന്റെ 
ഹൃദയത്തില്‍ അവളുമായി വ്യഭിചാരം ചെയ്തിരിക്കുന്നു 
എന്നു ഞാന്‍ നിങ്ങളോടു പറയുന്നു. നിന്റെ വലങ്കണ്ണ്‌ നിനക്കു, 
ഇടര്‍ച്ച വരുത്തിയാല്‍ അതിനെ പറിച്ചു കളക; നിന്റെ 
വലങ്മൈ നിനക്കു ഇടര്‍ച്ച വരുത്തിയാല്‍ അതിനെ വെട്ടി 
എറിഞ്ഞുകളക; നിന്റെ അവയവങ്ങളില്‍ ഒന്നു നശിക്കുന്നതു 
നിനക്കു പ്രയോജനമത്രേ; നിന്റെ ശരീരം മുഴുവനും 
നരകത്തില്‍ എറിയപ്പെടുന്നതല്ല. മത്തായി 5:27-30 


യഹോവയുടെ കണ്ണു 
എല്ലായിടത്തും ഇരിക്കുന്നു; 
സദൃശവാക്യങ്ങൾ 15:3 


ഇതാ, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു എന്നു 
മാത്രം ഞാന്‍ കണ്ടെത്തിയിരിക്കുന്നു; എങ്കിലും അവര്‍ പല 
കണ്ടുപിടുത്തങ്ങളും തേടിയെത്തി. സഭാപ്രസംഗി 7:29 


അന്ധകാരത്തിന്റെ നിഷ്ഫലമായ പ്രവൃത്തികളോട്‌ 
കൂട്ടുകൂടരുത്‌, പകരം അവയെ ശാസിക്ക. എന്തെന്നാല്‍, 
അവര്‍ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്‌ 
സംസാരിക്കുന്നത്‌ പോലും ലജ്ജാകരമാണ്‌. 
ശാസിക്കപ്പെടുന്നതു ഒക്കെയും വെളിച്ചത്താല്‍ 
വെളിപ്പെടുന്നു; വെളിപ്പെടുത്തുന്നതൊക്കെയും 
വെളിച്ചമാകുന്നു. എഫെസ്യര്‍ 5:11-13 


ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ ക്ഷയിപ്പിക്കുവിന്‍; 
വ്യഭിചാരം, അശുദ്ധി, അതിരുകവിഞ്ഞ വാത്സല്യം, ദുരാഗ്രഹം, 
വിഗ്രഹാരാധനയായ അത്യാഗ്രഹം: കൊലോസ്യർ 3:5 


"അശ്ലീലവും സ്വയംഭോഗവും എനിക്ക്‌ 
എങ്ങനെ മറികടക്കാനാകും?” 
സദൃശവാക്യങ്ങൾ 16:6 അനുസരിച്ച്‌, 
"...കര്‍ത്താവിനോടുള്ള ഭയത്താല്‍ 
മനുഷ്യര്‍ തിന്മയില്‍ നിന്ന്‌ 
അകന്നുപോകുന്നു.” അവനെ 
ഭയപ്പെടാന്‍ നമ്മെ പഠിപ്പിക്കാന്‍ ദൈവം 
കൃപ നല്‍കുന്നു. 


യുഎസ്‌എയിലെ സ്ഥിതിവിവരക്കണക്കുകള്‍ 
(ഠേഗലാദസ്‌ലുഒ൭ട.ഠഠ൬) 


* ഓരോ സെക്കന്‍ഡിലും 28,258 ഉപയോക്താക്കള്‍ അശ്ലീലം 
കാണുന്നു. - ഇന്റര്‍നെറ്റില്‍ ഓരോ സെക്കന്‍ഡിലും $3,075.64 
അശ്ലീലത്തിനായി ചെലവഴിക്കുന്നു. - അശ്ലീലം 
അവതരിപ്പിക്കുന്നവരില്‍ 79% പേര്‍ കഞ്ചാവും 50% പേര്‍ 
എക്സ്റ്റസിയും ഉപയോഗിച്ചിട്ടുണ്ട്‌. 5-ല്‍ 1 മൊബൈല്‍ 
സെര്‍ച്ചുകള്‍ അശ്ലീലത്തിന്‌ വേണ്ടിയുള്ളതാണ്‌. - 90% 
കൌമാരക്കാരും 96% യുവാക്കളും സുഹൃത്തുക്കളുമായി 
അശ്ലീലത്തെക്കുറിച്ച്‌ സംസാരിക്കുമ്പോള്‍ 
പ്രോത്സാഹിപ്പിക്കുകയോ സ്വീകരിക്കുകയോ നിഷ്പക്ഷത 
പുലര്‍ത്തുകയോ ചെയ്യുന്നു. - 25 വയസും അതില്‍ 
കൂടുതലുമുള്ള മുതിര്‍ന്നവരില്‍ 55% പേര്‍ അശ്ലീലം തെറ്റാണെന്ന്‌ 
വിശ്വസിക്കുന്നു. - 13-24 പ്രായമുള്ള കനമാരക്കാരും യുവാക്കളും 
പുനരുപയോഗം ചെയ്യാതിരിക്കുന്നത്‌ പോണോഗ്രാഫി 
കാണുന്നതിനേക്കാള്‍ മോശമാണെന്ന്‌ വിശ്വസിക്കുന്നു. “- 5 യൂത്ത്‌ 
പാസ്റ്റര്‍മാരില്‍ 1 പേരും സീനിയര്‍ പാസ്റ്റര്‍മാരില്‍ 7 പേരും 
സ്ഥിരമായി അശ്ലീലം ഉപയോഗിക്കുകയും നിലവില്‍ 
ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. അതായത്‌ 50,000-ലധികം യു.എസ്‌. 
സഭാ നേതാക്കള്‍. - 43% സീനിയര്‍ പാസ്റ്റര്‍മാരും യൂത്ത്‌ 
പാസ്റ്റര്‍മാരും പറയുന്നത്‌ തങ്ങള്‍ മുമ്പ്‌ അശ്ലീലസാഹിത്യവുമായി 
മല്ലിട്ടിട്ടുണ്ടെന്ന്‌. - 64% ക്രിസ്ത്യന്‍ പുരുഷന്മാരും 15% ക്രിസ്ത്യന്‍ 
സ്ത്രീകളും മാസത്തില്‍ ഒരിക്കലെങ്കിലും അശ്ലീലം 
കാണുന്നുവെന്ന്‌ പറയുന്നു. - അശ്ലീലവുമായി മല്ലിടുന്നവര്‍ക്കായി 
തങ്ങളുടെ പള്ളിയില്‍ ഒരു ശുശ്രൂഷാ പരിപാടി ഉണ്ടെന്ന്‌ 7% 
പാസ്റ്റര്‍മാര്‍ റിപ്പോര്‍ട്ട്‌ ചെയ്യുന്നു. 


നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിവരക്കണക്കുകള്‍ 
എന്തൊക്കെയാണ്‌? അത്‌ അങ്ങനെയാകില്ലെന്ന്‌ നമുക്ക്‌ 
പ്രത്യാശിക്കാം. സദൃശവാക്യങ്ങൾ 14:34 അനുസരിച്ച്‌, "നീതി 
ഒരു ജനതയെ ഉയര്‍ത്തുന്നു; നിങ്ങള്‍ ആനന്ദിക്കുന്നവയാണ്‌ 
നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നത്‌, അതിനാല്‍ നിങ്ങള്‍ 
ആസ്വദിക്കുന്നത്‌ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭാവി പാഴാക്കരുത്‌. 


വ്യഭിചാരം ചെയ്യരുത്‌. പുറപ്പാട്‌ 20:14 

സ്ത്രീകളോടു എന്നപോലെ മനുഷ്യരോടുകൂടെ ശയിക്കരുതു; 
അതു മ്ളേച്ഛതയാണ്‌. ഒരു മൃഗത്തോടുംകൂടെ ശയിക്കുകയോ 
അതുമൂലം നിന്നെ അശുദ്ധമാക്കുകയോ അരുതു; ഒരു 
സ്ത്രീയും മൃഗത്തിന്റെ മുമ്പില്‍ ശയിക്കരുതു; 
ലേവ്യപുസ്തകം 18:22-23 

ഇക്കാരണത്താല്‍ ദൈവം അവരെ നീചമായ സ്നേഹത്തിന്‌ 
ഏല്ലിച്ചു. പുരുഷന്മാർ പുരുഷന്മാരോടുകൂടെ അനിഷ്ടമായത്‌ 
പ്രവര്‍ത്തിക്കുകയും അവരുടെ തെറ്റിന്റെ പ്രതിഫലം 
അവരില്‍ത്തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു. 

റോമര്‍ 1:26-27 


നീതികെട്ടവര്‍ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നു 
നിങ്ങള്‍ അറിയുന്നില്ലയോ? വഞ്ചിക്കപ്പെടരുത്‌്: വ്ൃയഭിചാരികളോ 
വിഗ്രഹാരാധകരോ വ്യഭിചാരികളോ വ്യഭിചാരികളോ 
മനുഷ്യവര്‍ഗത്തോട്‌ തങ്ങളെത്തന്നെ ദുരുപയോഗം 
ചെയ്യുന്നവരോ കള്ളന്മാരോ അത്യാഗ്രഹികളോ മദ്യപാനികളോ 
ദുഷിക്കുന്നവരോ പിടിച്ചുപറിക്കാരോ ദൈവരാജ്യം 
അവകാശമാക്കുകയില്ല. 1 കൊരിന്ത്യര്‍ 6:9-10 


